Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


SOVERNMENT 


BAO 


സം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 21 
21st September 2021 

1197 കന്നി 5 
5th Kanni 1197 


നമ്പർ 


37 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 30 
30th Bhadra 1943 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


295 


1402 


KERALA GAZETTE 


[ [ PART IV 


വിജ്ഞാപനം 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

ലിമിറ്റഡ് 


വിജ്ഞാപനം 


No. 15806 / 2021 / D1 . 


2021 ജൂലൈ 29 . 


ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 164 , 185 
( 2 ) വകുപ്പു പ്രകാരം പൊതു ജ ന ങ്ങ ളുടെ അറിവിലേക്ക് 
പരസ്യപ്പെടുത്തുന്നത് . ഇടുക്കി ജില്ലയിലെ കുത്തുങ്കൽ 110 
കെ . വി . സബ്സ്റ്റേഷനിൽ നിന്നും നിർദ്ദിഷ്ട ഉടുമ്പഞ്ചോല 
സബ് സ്റ്റേഷനിലേക്ക് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 33 കെ . വി . 

ലൈനിന്റെ സർവേ , പരിശോധന , നിർമ്മാണം മുതലായവ 
പ്രവർത്തികൾ നടത്തുവാൻ കേരള സംസ്ഥാന വൈദ്യുതി 
ബോർഡ് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥൻമാരും തൊഴിലാളികളും 
ഇടുക്കി , ഉടു മ്പ ഞ്ചോല താലൂ ക്കു ക ളിലെ കൊന്ന ത്ത ടി , 
വാത്തിക്കുടി , രാജാക്കാട് , രാജകുമാരി , കാന്തിപ്പാറ , കൽകൂന്തൽ , 
ഉടുമ്പഞ്ചോല , ശാന്തൻപാറ എന്നീ വില്ലേജുകളിൽ പെട്ട 
വസ്തുക്കളിൽ കൂടി അവരുടെ നിയമാനുസൃതമായ കൃത്യ 
നിർവഹണത്തിനു വേണ്ടി പ്രവേശിക്കുന്നതാണെന്ന വിവരം 
വകു പ്പ നു സ രിച്ച് ബന്ധ പ്പെട്ട എല്ലാ വ രേയും അറി യിച്ചു 
കൊള്ളുന്നു . പ്രസ്തുത ജോലി ചെയ്യുന്നതിൽ നിന്നും 
അവരെ തടസ്സപ്പെടുത്തുന്നത് വിരുദ്ധമാണ് എന്ന് ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കാസറഗോഡ് 
ജില്ലയിലെ ബേഡഡുക്ക വില്ലേജിൽപ്പെട്ട വലിയ പാറ എന്ന 
സ്ഥലത്ത് പുതുതായി നിർമ്മിക്കാനുദ്ദേശിക്കുന്ന 110 കെ . വി . 
കുറ്റിക്കോൽ സബ്സ്റ്റേഷനിലേക്കുള്ള 110 കെ . വി . ഡബിൾ 
സർക്യൂട്ട് ലെനിന്റെ സർവ്വേ നിർമ്മാണം തുട ങ്ങിയ 
പ്രവർത്തനങ്ങൾക്കു വേണ്ടി കേരളാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി 
ബോർഡിലെ ഉദ്യോഗസ്ഥരും ബോർഡ് ചുമതലപ്പെടുത്തുന്ന 
വ്യക്തി കളും കാസർഗോഡ് താലൂക്കിലെ കുള ത്തൂർ , 
ബേഡഡുക്ക എന്നീ വില്ലേജുകളിലും ഹോസ്ഥർഗ്ഗ് താലൂക്കിലെ 
ബാര , പനയാൽ , പെരിയ എന്നീ വില്ലേജുകളിലും പെടുന്ന 
സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള ഭൂമിയിൽ കൂടി അവ 
രുടെ നിയമാനുസൃത കൃത്യനിർവ്വഹണത്തിനായി പ്രവേശിക്കു 
ന്നതാണെന്നുള്ള വിവരം ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 2003 , 
164 , 165 ( 2 ) ( എ ) ( ബി ) , ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് 1885 - ലെ 
വകുപ്പുകൾ അനുസരിച്ച് എല്ലാവരെയും ഇതിനാൽ അറിയി 
ച്ചുകൊള്ളുന്നു . 


പട്ടിക 


ലൈനിന്റെ പേര് 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


ട്രാൻസ്മിഷൻ ഡിവിഷൻ , 
നെടുങ്കണ്ടം . 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ . 


കാസറഗോഡ് കുളത്തൂർ 

ബേഡുക്ക , 


പുതുതായി കാസറഗോഡ് 
നിർമ്മിക്കുന്ന 
കുറ്റിക്കോൽ 110 
കെ . വി . സബ് 
സ്റ്റേഷനിലേക്കുള്ള 
110 കെ . വി . ഡബിൾ 
സർക്യൂട്ട് ലെൻ 


ഹോസ്ദുർഗ്ഗ് ബാര , 

പനയാൽ 


വിജ്ഞാപനം 


പെരിയ 


No. EE / TDV - 01 / 21-22 . 


2021 ജൂലൈ 23 . 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ . 


കാസറഗോഡ് . 


110 


110 


കൊണ്ടാട്ടി നഗരസഭ 


വിജ്ഞാപനം 


നമ്പർ എൻ . യു . എൽ . എം . { 743 2018. 2021 ഫെബ്രുവരി 17 . 


കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ കേരള 
സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിനെ പുതുതായി 
ഭ ര ണാ നു മതി ലഭിച്ച കെ . വി . സബ് സ്റ്റേഷന്റെ 
അനു ബന്ധ കെ . വി , ലെ നിന്റെ സർവ്വേയു ടെയും 
തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായും കേരള സ്റ്റേറ്റ് 
ഇല ക് ടി സിറ്റി ബോർഡ് ലിമിറ്റഡിലെ ജീവ ന ക്കാരും 
മറ്റു ജോലിക്കാരും കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി 
താലൂക്കിൽപ്പെട്ട മുത്താമ്പി , വൈദ്യരങ്ങാടി , തടോളിതാഴം , 
ചിറ്റാ രി നട , എ . ജി . പാലസ് , ഒറ്റക്ക ണ്ടം , ചെറോൽ നട , 
ഊരള്ളൂർ , കോട്ടക്കുന്ന് , അരീക്കുന്നത്ത് മുക്ക് , ഒറവിങ്കൽ 
താഴെ , ഒറോക്കുന്ന് , കുന്നോത്ത് മുക്ക് , അർജുനൻ കുന്ന് , 
നടുവത്തൂർ , നടേരിക്കടവ് , പെരുവട്ടൂർ , നടേരി അക്വഡക്ട് , 
മുണ്ട് ക്കു ന്ന് , പന്ത ലാ യ നി , പന്ത ലാ യ നി വയൽ , 
എസ് . എൻ . ഡി . പി . കോളേജ് , കൊല്ലം തുട ങ്ങിയ 
സ്ഥലങ്ങളും പരിസര പ്രദേശങ്ങളും , ഉൾപ്പെട്ട വില്ലേജുകളിലെ 
വസ്തുക്കളിൽ കൂടി നിയമാനുസൃത കൃത്യ നിർവ്വഹണത്തിനായി 
പ്രവേശിക്കുന്നതാണെന്നുള്ള വിവരം ഇലക്ട്രിസിറ്റി ആക് 
2003 സെക്ഷൻ 185 ഉപവകുപ്പ് 2 ( എ & ബി ) അനുസരിച്ച് 
ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനാൽ അറിയിക്കുന്നു . 


കേരള തെരുവ് കച്ചവട ചട്ടം ജീവനോപാധി സംരക്ഷണവും 
തെരുവ് കച്ച വട നിയ ന്ത ണ വും [ സ . ഉ . ( പി ) നമ്പർ 
15 3 2 018 { ത സ ഭവ തീയതി 12 -3 - 2018 ) അദ്ധ്യായം - 2 
( ചട്ടം ) പ്രകാരം കൊണ്ടോട്ടി നഗരസഭയിലെ നഗര കച്ചവട 
സമിതിയിലേക്കുള്ള തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികളെ 
തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തുവാൻ 
തീരുമാനിച്ചു . തെരുവ് കച്ചവട നിയമത്തിലും ചട്ടത്തിലും 
പതി പാദിച്ചിരിക്കുന്ന ചുമ ത ല കൾ , കൂടാതെ തെരുവ് 
കച്ച വ ട ക്കാ രു ടെ ജീവ നോ പാധി 

| ണവും 
പുനരധിവാസവും ആണ് നഗര തെരുവ് കച്ചവട സമിതിയുടെ 


സംര ക്ഷ 


ചുമതല . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ , 


( ഒപ്പ് ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ . 


( ഒപ്പ് ) 
സെക്രട്ടറി . 


വടകര . 


374 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 21:52:22 
+ 05'30 ' 


